Regn . No. KERBIL / 2012 / 45073 
- dated 5 - 9 - 2012 with RNI 
| Reg. No. KL /TV ( N )/634/ 2018 - 20 


കേരള സർക്കാർ 
Government of Kerala 

2019 


सत्यमेव जयते 


91 


IT 


GOVERNO 


കേര 


ാർ 


ള സർക്ക 
NMENT OF 


F KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 8 


തിരുവനന്തപുരം, 

ചൊവ്വ 


നമ്പർ 


2019 ഒക്ടോബർ 8 
- 8th October 2019 

1195 കന്നി 22 
22nd Kanni 1195 
1941 ആശ്വിനം 16 
16th Aswina 1941 


Vol. VIII 


No . 


Thiruvananthapuram , 

Tuesday 


PART III 
Commissionerate of Land Revenue 


8th OCT. 2019 ) 


COMMISSIONERATE OF LAND REVENUE 


8976 


Mavelikkara Taluk 


KOTTAYAM DISTRICT 

Meenachil Taluk 


പരസ്യം 


പരസ്യം 


(1) 


നമ്പർ സി1 -7288 / 2019 . 

2019 സെപ്റ്റംബർ 4. 
മാവേ ലി ക്ക ര താ ലൂ ക്കിൽ കണ്ണമം ഗലം വില്ലേജിൽ 
ഈരേഴ വടക്കുംമു റി യിൽ കല്ലിക്കാട്ട് തറയിൽ വീട്ടിൽ 
ആർ. രശ്മി 25 - 5 - 2019 - ൽ മരിച്ചു പോ യിട്ടു ള ള തി നാൽ 
അവകാശിയെ തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് 
കാണിച്ച് പരേതയുടെ പിതാവ് ടിയിൽ രാധാകൃഷ്ണൻ ആചാരി 

ബോധിപ്പിച്ചു വന്ന അപേക്ഷയിൻ മേൽ കണ്ണ് മം ഗലം 
വില്ലേ ജാ ഫീസർ മുഖേന അ വ കാശ വിചാരണ നടത്തി 
വരുത്തിയ രേഖകൾ പരിശോധിച്ചതിൽ നിന്നും പരേതയുടെ 
നിയ മ പ ര മായ അ വ കാശി താഴെ പറ യു ന്നവരാ ണെന്ന് 
കാണുന്നു . 


പേര് 


പരേതയുമായുള്ള വയസ് 

ബന്ധം 


കീർത്തിരാജേഷ് മകൾ ( മൈനർ) 12 

ടി കീർത്തി രാജേഷ് പ ത യുടെ പിതാവ് 
രാധാകൃഷ്ണൻആചാരിയുടെയും മാതാവ് രത്നമ്മയുടെയും 
സംരക്ഷ ണ യി ലാണ് കഴി യു ന്ന ത്. പരേതയുടെ പേരിൽ 
കുറത്തി കാട് എസ്. ബി . ഐ . ലോക്ക്റിലുള്ള സ്വർണ്ണം 
തിരികെ എടുക്കുന്നതിന് മുകളിൽ പറഞ്ഞ കീർത്തി രാജേഷ് 
മാത്രമാണ് പരേതയുടെ നിയമാനുസൃത അവകാശി എന്നു 
തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേ പ മു ള്ള പക്ഷം ആയത് പരസ്യ തീയതി മുതൽ 30 
ദിവസത്തിനകം ഈ ആഫീസിൽ നേരിട്ട് ഹാജരാകേണ്ടതാണ്. 
തപാൽ മാർഗ്ഗ മായും കാലാ വധി കഴിഞ്ഞും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല. 
താലൂക്കാഫീസ്, 

- ( ഒപ്പ്) 
മാവേലിക്കര. 

തഹശീൽദാർ. 


നമ്പർ സി2 - 8440 / 2019. 

2019 ജൂ ലൈ 30 . 
കോട്ടയം ജില്ല യിൽ മീനച്ചിൽ താ ലൂ ക്കിൽ 
പൂഞ്ഞാർ നടു ഭാഗം വില്ലേ ജിൽ വട ക്കേ ക്കര കര യിൽ 
പാറയിൽ കരോട്ട് വീട്ടിൽ ഉണ്ണികൃഷ്ണൻ, ബി . എന്നയാൾ 
14 - 6- 2019 - ൽ മരണമടഞ്ഞിട്ടുള്ളതാണ്. വിവിധ ആവശ്യങ്ങൾക്ക് 
ഹാജരാക്കുന്നതിന് ഒരു അവകാശ സർട്ടിഫിക്കറ്റിനുവേണ്ടി 
സമർപ്പി ക്ക പ്പെട്ട അ പേ ക്ഷ യിൽ പൂഞ്ഞാർ നടു ഭാഗം 
വില്ലേ ജാ ഫീ സർ മു ഖാ ന്തിരം അ വ കാശ വിചാ ര ണ് 
നടത്തിയതിൽ പരേതന് താഴെ പറയുന്ന അവകാശികൾ 
ഉള്ളതായി കാണുന്നു. 
കമ പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 
1 മിനിമോൾ, കെ . ബി . 

ഭാര്യ 
വൈശാഖ് ഉണ്ണികൃഷ്ണൻ മകൻ 
നന്ദന ഉണ്ണികൃഷ്ണൻ മകൾ 
പങ്കജാക്ഷിയമ്മ 

മാതാവ് 
-- ആയ തി നാൽ ടി ആവ ശ്യ ത്തി ലേ ക്കുള്ള പരേതന്റെ 
നിയ മാ നു സൃത അനന്തരാവകാ ശിക ൾ മേൽ വിവരിച്ച 
4 പേർ മാത്രമാണ് എന്ന് കാണിച്ച് ഒരു അ ന ന്ത രാ 
വകാശ സർട്ടിഫിക്കറ്റ് നൽകു ന്ന തിന് ആർക്കെ ങ്കിലും 
ആക്ഷേപമോ പരാതിയോ ഉള്ളപക്ഷം ആയത് ഈ പരസ്യം 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം ഈ ഓഫീസിൽ നേരിട്ട് 
രേഖാമൂലം അറിയിക്കേണ്ടതാണ്. നിശ്ചിത തീയതിക്ക് ശേഷവും 
തപാൽമാർഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങളും പരാതികളും 
സ്വീകരിക്കുന്നതല്ല . 


തിരുത്തൽ പരസ്യം 


( 2 ) 


നമ്പർ സി1 -5187/ 2019. 

2019 സെപ്റ്റംബർ 17 . 
മാവേ ലി ക്കര താ ലൂ ക്കിൽ പാല മേൽ വില്ലേജിൽ 
മുതുകാട്ടുകര മുറിയിൽ അജയഭ വനത്തിൽ ഗിരിജ , ആർ. 
27 - 7 - 2018 - ൽ മരിച്ചു പോയിട്ടുളളതിനാൽ അവകാശികളെ 
തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് കാണിച്ച് 
പരേതയുടെ ഭർത്താവ് രജീഷ്, പി . സമർപ്പിച്ച അപേക്ഷ 
പ്രകാരം പരേതയുടെ നിയമപരമായ അവകാശികൾ താഴെ 
പറയുന്നവരാണെന്ന് കാണിച്ചുകൊണ്ടുള്ള ഒരു പരസ്യം 
25 - 12 - 2018 - ലെ 51 -ാം നമ്പർ കേരള ഗസറ്റിന്റെ 11341 -ാം നമ്പർ 
പേജിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ്. 
ക്രമ പേര് 

മരിച്ചവരുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 
- രജീഷ്, പി . 

ഭർത്താവ് - 36 
- 2 നിരഞ്ജന 

മകൾ 


നമ്പർ സി2- 9378 / 2019 . 

2019 സെപ്റ്റംബർ 3. 
-- കോട്ടയം ജില്ലയിൽ മീനച്ചിൽ താലൂക്കിൽ മീനച്ചിൽ 
വില്ലേജിൽ വെള്ളിയേപ്പള്ളി കരയിൽ രാജ് ഭവൻ വീട്ടിൽ 
പി . കെ . രാജ ശേഖരൻ നായർ എന്നയാൾ 16 - 7 - 2019 - ൽ 
മരണമട ഞഞ്ഞിട്ടു ള്ള താ ണ് . വിവിധ ആവ ശ്യ ങ്ങ ൾ ക്ക് 
ഹാജരാക്കുന്നതിന് ഒരു അവകാശ സർട്ടിഫിക്കറ്റിനുവേണ്ടി 
സമർപ്പിക്കപ്പെട്ട അപേക്ഷയിൽ മീനച്ചിൽ വില്ലേജാഫീസർ 
മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ പരേതന് താഴെ 
പറയുന്ന അവകാശികൾ ഉള്ളതായി കാണുന്നു . 


- പേര് 


ക്രമ 
നമ്പർ 


പരേതനുമായുള്ള വയസ് 

ബന്ധം 


കെ . ആർ. ഓമന 
സന്ധ്യാരാജ്, പി. 
സൗമ്യാരാജ്, പി . 


ഭാര്യ 
മകൾ 


2 


- 3 


- ഇതിൽ ഒന്നാം കക്ഷിയും അ പേ ക്ഷ ക നു മാ യ 
രജീഷ്, പി -യുടെ പ്രായം തെറ്റായി 36 എന്നതിനു പകരം 46 
എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളതും ആയത് സംബന്ധിച്ച് രേഖകൾ 
ടിയാൻ ഹാജരാക്കിയിട്ടുള്ളതും ആകുന്നു . ആയതിനാൽ 
ടിയാ ന്റെ പ്രായം മേൽ ചേർത്തതു പ്രകാരം 36 എന്ന് 
തിരുത്തി വായിക്കേണ്ടതാണ്. 
താലൂക്കാഫീസ്, 

( ഒപ്പ്) 
മാവേലിക്കര. 

തഹശീൽദാർ. 


- ആയ തി നാൽ ടി ആവ ശ്യ ത്തിലേക്കുള്ള പരേതന്റെ 
നിയ മാ നു സൃത അ വ കാ ശി ക ൾ മേൽ വിവരിച്ച 
3 പേർ മാത്രമാണ് എന്ന് കാണിച്ച് ഒരു അ ന ത രാ 
വ കാശ സർട്ടിഫിക്കറ്റ് നൽകു ന്ന തിന് ആർക്കെ ങ്കിലും 
ആക്ഷേപമോ പരാതിയോ ഉള്ളപക്ഷം ആയത് ഈ പരസ്യം 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം ഈ ഓഫീസിൽ നേരിട്ട് 
രേഖാമൂലം അറിയിക്കേണ്ടതാണ്. നിശ്ചിത തീയതിക്ക് ശേഷവും 
തപാൽമാർഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങളും പരാതികളും 
സ്വീകരിക്കുന്നതല്ല. 


